Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


- 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg. No. KL/ TV( N )/634/ 2018- 20 


GOVERNN 


- 
കര 


ള സർക്കാ 


ക്കാർ 


TNMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2019 നവംബർ 5 
5th November 2019 

1195 തുലാം 19 
19th Thulam 1195 


നമ്പർ 


Vol. VIII 


Thiruvananthapuram , 

Tuesday 


No. 


1 


1941 കാർത്തികം 14 
14th Karthika 1941 


PART III 


Fisheries Department 


വിജ്ഞാപനം 


( 2 ) 


( 1 ) 


നമ്പർ ബി - 1174 / 2019 . 


2019 സെപ്റ്റംബർ 30. 


-- വൈക്കം താലൂക്ക്, വടക്കേമുറി വില്ലേജിൽ പടിഞ്ഞാറേ 
മുറിയിൽ നാഗംപൂഴിക്കാട്ടു നിന്നും കുറുപ്പംതറയിൽ താമസിക്കും 
ശങ്കു വിന്റെ മകൻ കുഞ്ഞൻ എന്ന ശങ്കു കു ഞ്ഞൻ പേരിൽ 
കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ഉദയനാപുരംകരയിൽ 
വേമ്പനാട്ടുകായലിൽ സർവ്വേ രണ്ടിൽ ഒന്ന് എ - യിൽ വാവക്കാട് 
ഊന്നിപ്പടിയിൽപെട്ട 14 -ാം നമ്പർ ഊന്നി മേൽപ്പടിയാൻ 
29 - 5 - 1978-ാമാണ്ട് 2076 -ാം നമ്പർ തീറാ ധാ രപ്രകാരം 
വൈക്കം താലൂക്ക്, നടു വിലെ വില്ലേജ്, പെരു മാ ശ്ശേ രിൽ 
സുഗുണൻ ഭാര്യ സരോജിനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 
എന്നാൽ വൈക്കം ഫിഷറീസ് ഓഫീസിൽ ഇപ്പോഴും 
പരേതനായ ശങ്കുകുഞ്ഞന്റെ പേരിലാണ് കരം ഒടുക്കിവരുന്നത്. 
തന്റെ പേരിൽ കരം മാറ്റി നൽകണമെന്ന് ശ്രീമതി സരോജനി 
അപേ ക്ഷിച്ചിട്ടുള്ള സാഹച ര്യ ത്തിൽ ആ ധാ ര പ കാരം 
ഉടമസ്ഥയുടെ അപേക്ഷ പരിഗണിക്കേണ്ടതുണ്ട്. ആയതിൽ 
ആർക്കെ ങ്കിലും എതിർപ്പുള്ളപക്ഷം ഈ വിജ്ഞാപനം 
പ്രസിദ്ധീകരിച്ച് 60 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഓഫീസിൽ 
രേഖാമൂലം പരാതി നൽകാവുന്നതാണ്. 

അപ്രകാരം പരാതികൾ ഒന്നും തന്നെ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകയുടെ പേരിൽ വാവക്കാട് ഊന്നിപ്പടിയിലെ 14 -ാം 
നമ്പർഊന്നിയുടെ കരം തീരുവ മാറ്റി നൽകുന്നതാണെന്ന് 
വിജ്ഞാപനം ചെയ്തുകൊള്ളുന്നു . 


നമ്പർ ബി - 1175 / 2019. 

2019 സെപ്റ്റംബർ 30. 
-- ചേർത്തല താലൂക്ക്, തൈക്കാട്ടു ശ്ശേരി വില്ലേ ജിൽ 
ചെട്ടു ക ട വിൽ പരേ ത നായ ശങ്കരൻ കുഞ്ഞൻ പേരിൽ 
കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ഉദയനാപുരംകരയിൽ 
വേമ്പനാട്ടുകായലിൽ സർവ്വേ രണ്ടിൽ ഒന്ന് എ -യിൽ വാവക്കാട് 
ഊന്നിപ്പടിയിൽപെട്ട 29 -ാം നമ്പർഊന്നി മേൽപ്പടിയാന്റെ 
അനന്തിരാവകാശികളായ ഗോപാലകൃഷ്ണനുംഭാരതിയും 
ചേർന്ന് 2 - 5 - 2000-ാമാണ്ട് 200 - 1 - 1275 -ാം നമ്പർ തീറാധാര 
- ( പകാരം വൈക്കം താലൂക്ക്, നടു വിലെ വില്ലേജ്, 

പെരുമാശ്ശേരിൽ സുഗുണൻ ഭാര്യ സരോജിനിക്ക് കൈമാറ്റം 
ചെയ്യ പ്പെട്ടിട്ടു ള്ള താ ണ് . എന്നാൽ വൈക്കം ഫിഷറീസ് 
ഓഫീസിൽ ഇപ്പോഴും പരേ ത നായ ശങ്കരൻ കു ഞ്ഞന്റെ 
പേരിലാണ് കരം ഒടുക്കി വ രു ന്നത്. തന്റെ പേരിൽ കരം 
മാറ്റി നൽകണമെന്ന് ശ്രീമതി സരോജനി അപേക്ഷിച്ചിട്ടുള്ള 
സാഹചര്യത്തിൽ ആധാരപ്രകാരം ഉടമസ്ഥയുടെ അപേക്ഷ 
പരി ഗ ണി ക്കേ ണ്ട തു ണ്ട് . ആ യ തിൽ ആർക്കെ ങ്കിലും 
എതിർപ്പുള്ളപക്ഷം ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 60 
ദിവസങ്ങൾക്കുള്ളിൽ ഈ ഓഫീസിൽ രേഖാമൂലം പരാതി 
നൽകാവുന്നതാണ്. 

- അപ്രകാരം പരാതികൾ ഒന്നും തന്നെ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകയുടെ പേരിൽ വാവക്കാട്ഊന്നിപ്പടിയിലെ 29 -ാം 
നമ്പർ ഊന്നിയുടെ കരം തീരുവ മാറ്റി നൽകുന്നതാണെന്ന് 
വിജ്ഞാപനം ചെയ്തുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ( ഒപ്പ്) 
കാര്യാലയം, കോട്ടയം. ഫിഷറീസ് ഡെപ്യൂട്ടിഡയറക്ടർ. 


Gaz . No . 44 /2019 /DTP (Fisheries ). 


335 


